© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2020 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2018-20 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2020 ഡിസംബര്‍ 29 


തിരുവനന്തപുരം, 29th December 2020 
വാല്യം 9 ചൊവ്വ 95 ധനു 14 amon 5] 
Vol. [IX Thiruvananthapuram, _ ih. Bhanu 1196 No. 


1942 പൌഷ്വാ 8 


മു 8th Pousha 1942 








PART III 
Police Department 


ലേല പരസ്യം 
നമ്പര്‍ ജി2-1968/2018 /112. 2020 ഡിസംബര്‍ 19. 


ഇടുക്കി ജില്ല പോലീസ്‌ മേധാവിയുടെ അധീനതയില്‍ കരിമണ്ണൂര്‍ പോലീസ്‌ സ്റ്റേഷന്‍ പരിസരത്ത്‌ സ്ഥിതിചെയ്യുന്ന പഴയ 
പോലീസ്‌ ക്വാര്‍ട്ടര്‍സുകളായ 388, 389, 390, 391, 392, 393 എന്നി നമ്പരുകളില്‍ ഉള്ള കെട്ടിടങ്ങള്‍ ലേലം ചെയ്ത്‌ പൊളിച്ചു 
നീക്കുന്നതിനായി 5-1-2021-ാം തീയതി പകല്‍ 11 മണിക്ക്‌ കരിമണ്ണൂര്‍ പോലീസ്‌ സ്റ്റേഷന്‍ വളപ്പില്‍ വച്ച്‌ പരസ്യമായി ലേലം 
ചെയ്യുന്നതിന്‌ നിശ്ചയിച്ചിരിക്കുന്നു. ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലത്തില്‍ നേരിട്ട ഹാജരാകേണ്ടതും ലേലം 
തുടങ്ങുന്നതിന്‌ ഒരു മണിക്കൂര്‍ മുമ്പ്‌ നിശ്ചിത നിരത്രദവ്യമായ ₹ 42,000 (നാല്‍പത്തി രണ്ടായിരം രൂപ) ലേല സ്ഥലത്ത്‌ അടച്ച്‌ 
രസീത്‌ വാങ്ങേണ്ടതാണ്‌. കൂടാതെ സീല്‍ ചെയ്ത ദര്‍ഘാസുകള്‍ നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ നിശ്ചിത നിരതശ്രവൃമായ തുക 
അടച്ചതിന്റെ ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ (ഇടുക്കി ജില്ലാ പോലീസ്‌ മേധാവിയുടെ പേരില്‍) 3-1-2021 വൈകിട്ട്‌ ട മണി വരെ 
ഇടുക്കി ജില്ലാ പോലീസ്‌ മേധാവിയുടെ കാര്യാലയത്തില്‍ സമര്‍പ്പിക്കാവുന്നതാണ്‌. കൂടാതെ ദര്‍ഘാസ്‌ അടങ്ങിയ കവറിനു പുറത്ത്‌ 
പോലീസ്‌ ഡിപ്പാര്‍ട്ടമെന്റ്‌ വക കരിമണ്ണൂര്‍ പോലീസ്‌ സ്റ്റേഷന്‍ പഴയ ക്വാര്‍ട്ടര്‍സ്‌ കെട്ടിടം ലേലം ചെയ്യുന്നതിനുള്ള ദര്‍ഘാസ്‌ എന്ന്‌ 
വൃക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്‌. ദര്‍ഘാസുകള്‍ നല്‍കിയിട്ടുള്ളവര്‍ ലേല സമയത്ത്‌ കൃതൃമായി 
ഹാജരാകേണ്ടതാണ്‌. പരസ്യ ലേലം അവസാനിച്ചാല്‍ ഉടന്‍ ദര്‍ഘാസൂകള്‍ തുറക്കുന്നതും ലേലത്തിലോ ദാര്‍ഘാസിലോ 
ഏതിലാണോ തുക കൂടുതല്‍ ആയതിനു ലേലം താല്‍ക്കാലികമായി സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതാണ്‌. ലേലം താല്‍ക്കാലിക 
മായി ഉറപ്പിച്ച ഉടന്‍ തന്നെ ലേല തുകയുടെ പകുതിയും (നിരതദ്രവ്യം കഴിച്ച്‌) 18% ജി.എസ്‌. ടി.-യും 1% പ്രളയ സെസും 
ഉള്‍പ്പെടെ മുഴുവന്‍ തുകയുടെ നികുതിയും അടച്ച്‌ രസീത്‌ വാങ്ങേണ്ടതും ബാക്കി തുക ലേലം സ്ഥിരപ്പെടുത്തി ഉത്തരവ്‌ കിട്ടി 
10 ദിവസത്തിനകം അടച്ച്‌ കൊട്ടിടം സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും പൊളിച്ച്‌ നീക്കം ചെയ്യേണ്ടതാണ്‌. ഏതെങ്കിലും 


കാരണവശാല്‍ ലേലം/ദര്‍ഘാസ്‌ സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാള്‍ ലേല നിബന്ധനകള്‍ ലംഘിക്കുകയാണെങ്കില്‍ ടിയാന്‍ അടച്ച തുക 


Gaz. No. 51/2020/DTP (Police). 207 


29th Dec. 2020] POLICE DEPARTMENT 180 





സര്‍ക്കാരിലേക്ക്‌ മുതല്‍ കൂട്ടുന്നതും കെട്ടിടം പുനര്‍ ലേലം ചെയ്യുന്നതുമായിരിക്കും. പുനര്‍ ലേലത്തില്‍ എന്തെങ്കിലും നഷ്ടം 
സംഭവിച്ചാല്‍ ആയത്‌ മൂന്‍ ലേലക്കാരനില്‍ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക്‌ മുന്‍ ലേലക്കാരന്‍ അവകാശി 
ആയിരിക്കുന്നതുമല്ല. 


മേല്‍ സൂചിപ്പിച്ച കെട്ടിടം പരിശോധിക്കണമെങ്കില്‍ 3-1-2021 വരെയുള്ള ഏതെങ്കിലും പ്രവര്‍ത്തി ദിനങ്ങളില്‍ 
രാവിലെ 10 മണി മുതല്‍ 4 മണി വരെ കരിമണ്ണൂര്‍ സ്റ്റേഷന്‍ ഹസ്‌ ഓഫീസറുടെ മുന്‍കൂര്‍ അനുമതിയോടുകൂടി 
പരിശോധിക്കാവുന്നതാണ്‌. യുക്തമെന്ന്‌ തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ കാരണമോ കാണിക്കാതെ ലേല തീയതി 
മാറ്റി വയ്ക്കുന്നതിനും ലേലം/ദര്‍ഘാസ്‌ അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള പൂര്‍ണ്ണ അധികാരം ഇടുക്കി ജില്ലാ പോലീസ്‌ 


മേധാവിക്ക്‌ ഉണ്ടായിരിക്കുന്നതാണ്‌. 


ജില്ലാ പോലീസ്‌ ഓഫീസ്‌, കറുപ്പസാമി, ആര്‍. ഐ.പി.എസ്‌., 
ഇടുക്കി. ജില്ല പോലീസ്‌ മേഥാറ്‌. 


ലേല പരസ്യം 
Maud 91-40350/2019/W. 2020 നവംബര്‍ 17. 


വയനാട്‌ ജില്ലാ സായുധസേനാ ക്യാമ്പില്‍ സൂക്ഷിച്ചിട്ടുള്ള ഉപയോഗശുനയമായ പാര്രങ്ങള്‍ 7-1-2021ാം തീയതി 
11 മണിക്ക്‌ വയനാട്‌ ജില്ലാ സായുധസേനാ ക്യാമ്പില്‍ വച്ച്‌ പരസ്യമായി ലേലം ചെയ്ത്‌ കൊടുക്കുവാന്‍ തീരുമാനിച്ചിരിക്കുന്നു. 


ലേലത്തില്‍ പങ്കെടുക്കുന്നവര്‍ ലേല സ്ഥലത്ത്‌ നേരിട്ട്‌ ഹാജരാകേണ്ടതും ലേലം തൂടങ്ങൂന്നതിന്‌ ഒരു 
മണിക്കൂര്‍ മുന്‍പ്‌ ₹ 6,000 (അയ്യായിരം രൂപ) നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ടതുമാണ്‌. മേല്‍ ഉപയോഗശുനൃമായ വസ്തുക്കള്‍ 
മൊത്തമായി വാങ്ങാന്‍ ഉദ്ദേശിക്കുന്നവരില്‍ നിന്നും മുന്‍കൂട്ടിയോ നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ ദര്‍ഘാസുകള്‍ 
ക്ഷണിച്ചുകൊള്ളുന്നു. ദര്‍ഘാസുകള്‍ മൂര്രവെച്ച കവറില്‍ 6-1-2021 വൈകുന്നേരം 3 മണിക്ക്‌ മുമ്പായി ഈ ഓഫീസില്‍ 
എത്തിക്കേണ്ടതാണ്‌. ദര്‍ഘാസിനോടൊപ്പം നിശ്ചിത തുകയ്ക്കുള്ള ഏതെങ്കിലും ദേശസാല്‍കൃത ബാങ്കില്‍ നിന്നും വയനാട ജില്ലാ 
പോലീസ്‌ മേധാവിയുടെ പേരില്‍ മാറാവുന്ന ഡിമാന്റ്‌ (ഡാഫ്റ്റ്‌ ഉള്ളടക്കം ചെയ്യേണ്ടതാണ്‌. നിശ്ചിത നിരതദ്രവ്യം ഇല്ലാത്ത 
ദര്‍ഘാസുകള്‍ നിരുപാധികം നിരസിക്കുന്നതാണ്‌. ദര്‍ഘാസുകള്‍ അയയ്ക്കുന്ന കവറിനുപുറത്ത്‌ “പോലീസ്‌ വകുപ്പ്‌ 
ഉപയോഗശുനൃയമായ വസ്തൂക്കളുടെ ദര്‍ഘാസ്‌” എന്നെഴുതി കവര്‍ മൂദ്രവയ്ക്കേണ്ടതാണ്‌. 
പരസ്യലേലം കഴിഞ്ഞാലുടന്‍ ദര്‍ഘാസുകള്‍ ലേലത്തില്‍ പങ്കെടുത്തവരുടെ സാന്നിദ്ധൃത്തില്‍ തുറക്കുന്നതും ലേലം 
വിളിച്ച തുകയോ ദര്‍ഘാസ്‌ തുകയോ ഏതാണ്‌ കൂടുതല്‍ ആ തുകയ്ക്ക്‌ യുക്തമെന്ന്‌ തോന്നുന്നപക്ഷം ലേലം 
ബന്ധപ്പെട്ടയാളുടെ പേരില്‍ താല്‍ക്കാലികമായി ഉറപ്പിക്കുന്നതായിരിക്കും. ലേലം കൊണ്ടയാള്‍ ഉടനെതന്നെ ലേലം / ദര്‍ഘാസ്‌ 
തുകയുടെ പകുതി സംഖ്യ (നിരതദ്രവ്യം ഒഴികെ) നികുതിയടക്കം ലേല സ്ഥലത്ത്‌ വച്ച്‌ അടച്ച്‌ രസീത്‌ കൈപ്പറ്റേണ്ടതാണ്‌. 
ബാക്കി തുക നികുതി ഉള്‍പ്പെടെ രണ്ട്‌ ദിവസത്തിനകം അടച്ച്‌ സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും ലേലം കൊണ്ട 
വസ്തുക്കള്‍ നീക്കം ചെയ്യേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കെടുത്ത മറ്റുള്ളവരുടെ നിരത്ശ്രവ്യം ലേലം കഴിഞ്ഞാലുടന്‍ മടക്കി 
നല്‍കുന്നതാണ്‌. 
ലേലം കൊണ്ട വൃക്തി ലേല നിബന്ധനകള്‍ ലംഘിച്ചാല്‍ ബന്ധപ്പെട്ടയാള്‍ അടച്ച നിരതദ്രവ്യം സര്‍ക്കാരിലേക്ക്‌ 
മുതല്‍കുൂട്ടുന്നതും പുനര്‍ലേലം ചെയ്യുന്നതുമാണ്‌. പൂനര്‍ലേലത്തില്‍ സര്‍ക്കാരിന്‌ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാല്‍ ആയതിന്‌ 
ആദ്യം ലേലം കൊണ്ടയാള്‍ ദര്‍ഘാസ്‌ കൊണ്ടയാള്‍ ഉത്തരവാദിയാകുന്നതും പുനര്‍ലേലത്തില്‍ ലാഭം സംഭവിച്ചാല്‍ ആയതിന്‌ 
ആദ്യം ലേലം കൊണ്ടയാള്‍ ദര്‍ഘാസ്‌ കൊണ്ടയാള്‍ക്ക്‌ യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതുമല്ല. യാതൊരു കാരണവും 
കാണിക്കാതെ ലേലം മാറ്റി വയ്ക്കുന്നതിനുള്ള പൂര്‍ണ്ണ അധികാരം വയനാട്‌ ജില്ലാ പോലീസ്‌ മേധാവിയില്‍ നിക്ഷിപ്തമാണ്‌. 


ലേലം നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവുകളും ഈ ലേലത്തിനും ബാധകമാണ്‌. 


എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും രാവിലെ 10 മണി മുതല്‍ 6 മണിവരെ ലേലം ചെയ്യപ്പെടാന്‍ തീരുമാനിച്ചിട്ടുള്ള 


വസ്തുക്കള്‍ അസിസ്റ്റന്റ്‌ കമാണ്ടന്ററിന്റെ (ഡി. എച്ച്‌. കറു.) അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്‌. 


District Police Office, G. PooncuzHa.i. IPS, 
Wayanad. District Police Chief (i/c). 


288 


